© 


കേരള സര്‍ക്കാര്‍ 


Regn. No. KERBIL/2012/45073 
dated 5-9-2012 with RNI 





Government of Kerala Reg. No. KL/TV(NV634/2021-2023 


2021 





കേരള ഗസററ 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത്‌ 
PUBLISHED BY AUTHORITY 








2021 ജനുവരി 26 
തിരുവനന്തപുരം, 26th January 2021 


വാല്യം 10 ന നമ്പര്‍ 
5 ചൊവ്വ 1196 മകരം 13 4 
13th Mak: 1196 
Vol. X Thiruvananthapuram, eee No. 
1942 മാഘം 6 
Tuesday 


6th Magha 1942 








PART 111 
Notifications by Heads of Departments 


Commissionerate of Land Revenue 


26th Jan. 2021] 


COMMISSIONERATE OF LAND REVENUE 


633 





തിരുത്തല്‍ പരസ്യം 


നമ്പര്‍ സി2-6348/2020. 2020 ഡിസംബര്‍ 7. 


3-11-2020-ലെ 43-ാം നമ്പര്‍ കേരള ഗസറ്റില്‍ 
(വാല്യം 9, പാര്‍ട്ട്‌ 111) കമ്മീഷണറേറ്റ്‌ ഓഫ്‌ ലാന്റ്‌ റവന്യൂ 
വിഭാഗത്തില്‍ പേജ്‌ നമ്പര്‍ 7699-ല്‍ ക്രമനമ്പര്‍ (5) ആയി 
പ്രസിദ്ധീകരിച്ച മേല്‍ നമ്പര്‍ പരസ്യത്തില്‍ അജിത്‌ മഹാദേവന്‍ 
എന്നയാള്‍ക്ക്‌ പരേതനുമായുള്ള ബന്ധം “മകള്‍ ' എന്നത്‌ 


“മകന്‍” എന്ന്‌ തിരുത്തി വായിക്കേണ്ടതാണ്‌. 


താലൂക്കാഫീസ്‌, 
ചാലക്കുടി. 


(പ്പ) 


തഹശീൽദാർ. 


Kunnamkulam Taluk 


പരസ്യം 


Maud ag)4-6737 /2020/TLKKKM. 2020 ഡിസംബര്‍ 7. 


തൃശ്ശൂര്‍ ജില്ലയില്‍ കുന്നംകുളം താലൂക്ക്‌ കുന്നംകുളം 
വില്ലേജില്‍ ചെറുവത്തൂര്‍ വീട്ടില്‍ ജിന്‍സ്‌ ജോര്‍ജ്‌ ഭാരൃ 
മിനി, കെ. കെ. 8-7-2006-ന്‌ മരണപ്പെട്ടിട്ടുള്ളതാകുന്നു. 
ടിയാരിയുടെ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്യമുണ്ടെന്ന്‌ 
കാണിച്ച്‌ പരേതയുടെ മകന്‍ ആല്‍ബിന്‍ ജോര്‍ജ്ജ്‌, സി. ജെ. 
എന്നയാള്‍ ഈ ഓഫീസില്‍ ഒരു അപേക്ഷ ബോധിപ്പിച്ചിട്ടു 
ള്ളതാകുന്നു. അപേക്ഷയിന്മേല്‍ ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍ 
മൂഖേന അന്വേഷണം നടത്തിയതില്‍ പരേതയുടെ 
അവകാശികളായി താഴെ പറയുന്ന രണ്ട്‌ പേരാണുള്ളതെന്ന്‌ 
അറിവായിരിക്കുന്നു. അപ്രകാരം ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതിന്‌ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം ഗസറ്റില്‍ പ(്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
രേഖാമൂലമായ തെളിവുകള്‍ സഹിതം ഈ ഓഫീസില്‍ നേരിട്ട്‌ 
ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ തപാല്‍മാര്‍ഗ്ഗമോ 
കിട്ടുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


ക്രമ പേര്‍ മരണപ്പെട്ടവരുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 ജിന്‍സ്‌ ജോര്‍ജ്ജ്‌ ഭര്‍ത്താവ്‌ ടി 

2 ആല്‍ബിന്‍ ജോര്‍ജ്ജ്‌, സി. ജെ. മകന്‍ 20 
താലൂക്കാഫീസ്‌, പ്പ) 
കുന്നംകുളം. തഹശീല്‍ദാര്‍. 


തിരുത്തല്‍ പരസ്യം 


MAU a§)4-4766/2020/TLKKKM. 2020 ഡിസംബര്‍ 18. 


3-11-2020-ാ൦ തീയതിയിലെ കേരള ഗസറ്റ്‌ നമ്പര്‍ 43, 
(വാല്യം 1%, പാര്‍ട്ട്‌ 111) കമ്മീഷണറേറ്റ്‌ ഓഫ്‌ ലാന്റ്‌ റവന്യൂ 
വിഭാഗത്തില്‍ പേജ്‌ നമ്പര്‍ 7701-ല്‍ ക്രമനമ്പര്‍ (5) ആയി 
്രസിദ്ധപ്പെടുത്തിയ മേല്‍ നമ്പര്‍ പരസ്യത്തില്‍ വില്ലേജ്‌ 
"പോര്‍ക്കുളം" എന്ന്‌ രേഖപ്പെടുത്തിയത്‌ “അകതിയൂര്‍' എന്ന്‌ 
തിരുത്തി വായിക്കേണ്ടതും, അവകാശികളുടെ പട്ടികയിലെ 
ക്രമനമ്പര്‍ ട ആയി രേഖപ്പെടുത്തിയ “ഡോയ്സണ്‍, എം. സി.” 


എന്നത്‌ “ഡെയ്സണ്‍, എം. സി.” എന്ന്‌ തിരുത്തി 
വായിക്കേണ്ടതാണ്‌. 

താലൂക്കാഫീസ്‌, (പ്പ) 
കുന്നംകുളം. തഹശീല്‍ദാര്‍. 


Gaz. No. 4/2021/DTP (CLR). 


93 


PALAKKAD DISTRICT 
Palakkad Taluk 


തിരുത്തല്‍ പരസ്യം 


() 


നമ്പര്‍ സി2-34724/9/500/2019. 2019 ഡിസംബര്‍ 9. 


2020 ആഗസ്റ്റ്‌ 25-ാം തീയതിയിലെ കേരള ഗസ്റ്റ്‌ 
നമ്പര്‍ 34, (വാല്യം 9, പാര്‍ട്ട്‌ 111) കമ്മീഷണറേറ്റ്‌ ഓഫ്‌ ലാന്റ്‌ 
റവന്യൂ വിഭാഗത്തില്‍ പേജ്‌ നമ്പര്‍ 6987-ല്‍ (കമനമ്പര്‍ 
17 ആയി പ്രസിദ്ധീകരിച്ച മേല്‍ നമ്പര്‍ പരസൃത്തില്‍ 
പട്ടികയിലെ ക്രമനമ്പര്‍ 3, സുരേഷ്കുമാര്‍ മകന്‍ 38 വയസ്‌, 
എന്നത്‌ സുമേഷ്കുമാര്‍ മകന്‍ 38 വയസ്‌ എന്ന്‌ തിരുത്തി 
വായിക്കേണ്ടതാണ്‌. 


(2) 


നമ്പര്‍ സി2-29328/9/500/2019. 2020 ഡിസംബര്‍ 23. 


2020 ഒക്ടോബര്‍ ടാം തീയതിയിലെ കേരള ഗസറ്റ്‌ നമ്പര്‍ 
39, (വാല്യം 9, പാര്‍ട്ട്‌ 111) കമ്മീഷണറേറ്റ്‌ ഓഫ്‌ ലാന്റ്‌ റവന്യൂ 
വിഭാഗത്തില്‍ പേജ്‌ നമ്പര്‍ 6916-ല്‍ ക്രമനമ്പര്‍ (16) ആയി 
പ്രസിദ്ധീകരിച്ച മേല്‍ നമ്പര്‍ പരസൃത്തില്‍ പട്ടികയിലെ 
ടാം നമ്പര്‍ അവകാശിയായ സലിഹ, (മുമ്പേ മരണപ്പെട്ട ഉമ്മര്‍ 
എന്ന മകന്റെ ഭാര്യ)-യെ മുസ്ലീം പിന്‍തുടര്‍ച്ച അവകാശ 
നിയമപ്രകാരം ഒഴിവാക്കി തിരുത്തി വായിക്കേണ്ടതാണ്‌. 


താലൂക്കാഫീസ്‌, 
പാലക്കാട്‌. 


(പ്പ) 


തഹശീൽദാർ. 


Mannarkkad Taluk 
പരസ്യം 


നമ്പര്‍ ഡി3-2020/8200/9/300. 2020 ഡിസംബര്‍ 31. 


മണ്ണാര്‍ക്കാട്‌ താലൂക്കില്‍ പൊറ്റശ്ശേരി-1 വില്ലേജില്‍ 
ജൂലി പ്ഫാന്‍സിസ്‌ w/o പഫ്ഫാന്‍സിസ്‌, കെ. എഫ്‌. 
കാഞ്ഞിരത്തിങ്കല്‍ വീട്‌, പള്ളിപ്പടി, കാഞ്ഞിരപ്പുഴ പി. ഒ. 
എന്നവര്‍ മരണപ്പെട്ടുവെന്നും ബാങ്കില്‍ ഹാജരാക്കുന്നതിനായി 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ അനുവദിച്ചുതരണമെന്ന്‌ 
ആവശ്ുപ്പെട്ടുകൊണ്ട്‌ പരേതയുടെ മകന്‍ ടിന്റോ ഫ്രാന്‍സിസ്‌ 
എന്നയാള്‍ സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ പൊറ്റശ്ശേരി-) 
വില്ലേജാഫീസര്‍വഴി അന്വേഷണം നടത്തിയതില്‍ 
ജൂലി ഫ്രാന്‍സിസ്‌ എന്നവര്‍ 4-11-2020-ന്‌ മരണപ്പെട്ടിട്ടുള്ളതായും 
പരേതയുടെ അവകാശികളായി താഴെ പറയുന്നവര്‍ 
മാര്രമാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ഫ്രാന്‍സിസ്‌, കെ. എഫ്‌. ഭര്‍ത്താവ്‌ 67 
2 ടെല്‍മാ ഫ്രാന്‍സിസ്‌ മകള്‍ 35 
3 ടീന ഫ്രാന്‍സിസ്‌ ി 33 
4 ടിന്റോ ഫ്രാന്‍സിസ്‌ മകന്‍ 29 


മേല്‍പ്പറഞ്ഞവരാണ്‌ പരേതയുടെ അവകാശികള്‍ 
എന്നുള്ളതിന്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസും ഗസറ്റില്‍ 
ര്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ രേഖാമൂലം 
മണ്ണാര്‍ക്കാട്‌ തഹശീല്‍ദാര്‍ മുമ്പാകെ ഹാജരാകേണ്ടതാണ്‌. 


കാലാവധി കഴിഞ്ഞോ തപാല്‍മാര്‍ഗ്ഗമായോ വരുന്ന 
ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 

താലൂക്കാഫീസ്‌, (ഒപ്പ്‌) 
മണ്ണാര്‍ക്കാട. തഹശീല്‍ദാര്‍. 


